OFKERALA 


Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL/TV ( N )/ 634/ 2018-20 


GOVERNMENT 


ക 


സപ 


കേരള 


ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ജൂൺ 9 
9th June 200 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


1195 ഇടവം 26 
26th Idavam 1195 


23 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 19 
19th Jyaishta 1942 


PART III 


Forest Department 


നെന്മാറ ഡിവിഷൻ 


പുനർ ഇ - ലേല വിജ്ഞാപനം 


5 


നമ്പർ സി2-3813/ 2019 . 

2020 മേയ് 13 . 
നെൻമാറ ഡിവിഷനിൽ നെല്ലിയാമ്പതി റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്നതും സർക്കാരിലേക്ക്ഏറ്റെടുത്ത തു മായ 
തൂത്തമ്പാറ എസ്റ്റേറ്റിൽനിന്നും ശേഖരിച്ചിട്ടുള്ളതും എസ്റ്റേറ്റ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചു വ രു ന്ന തു മായ ജൈവ കാപ്പി, 

ജ വ കുരു മു ളക്, ജെ വ കുരു മു ളക് പൊള്ള എന്നിവ താഴെ പട്ടികയിൽ സൂചിപ്പിച്ചി രി ക്കുന്ന തീയ തി യിൽ 
നെൻമാറ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു ത്തുന്ന മറ്റേ തെ ങ്കിലും ഉദ്യോഗസ്ഥനോ 
തിരു വ ന ന്ത പു രം വിജിലൻ സ് വിഭാഗം അഡീ ഷ ണൽ പിൻ സിപ്പൽ ചീഫ് 

ഫോറസ്റ്റ് കൺസർവേറ്റ റു ടെ 
6-10-2015 - ലെ 39 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 4- ൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും 
വനം വകുപ്പിൽ അതാത് സമയത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന 
ഉത്തരവുകൾക്കും വിധേയമായി ഇ - ലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നതാണ്. എം.എസ്. ടി . സി . കമ്പനിയിൽ ലേലത്തിനായി 
രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
ഇ - ലേലത്തിനുമുൻപ് ? 30,000 (മുപ്പതി നാ യിരം രൂപ) ഇ - പേയ്മെന്റായി ഇ - ട്രഷറി ഡിമാന്റ് ഡ്രാഫ്റ്റ് (ഓൺലൈൺ) 
എം . എസ്. റ്റി. സി. ലിമിറ്റഡ് വഴി നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ ഇ - ലേലക്കാരൻ നിയമ പ്രകാരവും 
കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ ജി . എസ്. റ്റി ., വനവികസന നികുതി, ആദായ നികുതി, മറ്റ് ബന്ധപ്പെട്ട നികുതികൾ 
എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതാണ്. 

ഇ - ലേല പ്രമാണങ്ങളും ഇ - ലേല ഷെഡ്യൂളുകളും www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് 
വഴിയോ മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈനായി ഇ - ലേലത്തിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല 
പ്രമാണങ്ങൾ സമർപ്പിക്കുവാൻ www.mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 


Gaz , No. 2312020/DTP ( Forest) . 


275 


9th JUNE 2020) 


FOREST DEPARTMENT 


358 


ഈ - ലേല 


എ ന്ന 


എല്ലാ Loom 6013310 www.mstcecommerce.com 

വ ബ് സൈറ്റിലൂ ടെ ഒ ൺ ചെല നായി 
മാത്രം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല പ്രമാണങ്ങൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെഓൺലൈനായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല പ്രമാണങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ഓൺ ലൈൻ ഈ- ലേ ല പമാണത്തിനോ ടൊപ്പം സ്കാൻ ചെയ്ത ബന്ധപ്പെട്ട രേഖകൾ ഓൺ ലെ നായി 
സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കു ന്ന തിന് മുൻപ് സമർപ്പി ക്കാ ത്ത തു മായ ഇ - ലേല പ്രമാണങ്ങൾ 
നിരസിക്കപ്പെടുന്നതുമാണ്. ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ NIC- ൽ നിന്നോ www.mstcecommerce.com 
എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. ഇ - പേയ്മെന്റിന് 
ആവശ്യമായ വിവരങ്ങൾ ലേലക്കാരൻ ഇടപാട് നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും 
ഇ - മെയിൽ അഡ്രസ്സും ഇ - ലേലത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ഇ - ലേല പ്രമാണങ്ങൾ നിരസി 
ക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബില്ലും ഫിനാൻഷ്യൽ ബിസ്സും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പി 
ക്കേണ്ടതാണ്. ലേലക്കാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം 
വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . ലേലത്തിൽ പങ്കുകൊള്ളുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ 
രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ 
ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. 

ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽ വിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽനിന്ന് വാങ്ങി ഇ- ലേലത്തിന് നിരതദ വ്യം 
കെട്ടിവയ്ക്കുന്നതോടൊപ്പം ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ 
ഇല്ലാത്തവരുടെ ഇ - ലേല പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

വിജ യി യായ ലേ ക്കാ രൻ ലേല വിലയുടെ 35 % തുക ലേല സ്ഥിരീ ക രണ അറിയിപ്പ് ലഭിച്ച് ഏഴ് പ്രവൃത്തി 
ദിവ സങ്ങൾക്കകം അട യ് ക്കേ ണ്ട താ ണ് . ടി തുക 

കേ രള സർക്കാരിന്റെ ഇ-15 ഷറി 

സംവി ധാ ന ത്തി ലൂ ടെ 
അടയ്ക്കേണ്ടതാണ്. ലേല നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം), 
തിരുവനന്തപുരം ഏതെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ജൈവ കാപ്പിയുടെ അളവിൽ മാറ്റം വരുത്തുന്നതിനും മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്ന 
തിനുമുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, നെൻമാറയിൽ നിക്ഷിപ്തമായിരിക്കും. 

ഇ - ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഉൽപന്നങ്ങളുടെ ഗുണനിലവാരവും 
അളവുകളും മറ്റു വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ഇ - ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള 
യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 

ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എം.എസ്.ടി.സി. ലിമിറ്റഡിന്റെഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 
ഇ - ലേല നിബന്ധനകൾ എം. എസ്. ടി. സി. ലിമിറ്റഡിന്റെ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ: 04923 243179 , ഇ - മെയിൽ, dfo-nenmara.for@kerala.gov.in ) 
നെല്ലിയാമ്പതി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിലോ പ്രവൃത്തി സമയങ്ങളിൽ ( ഫോൺ: 04923 241014 ) ലഭ്യമാണ്. 


പട്ടിക 


ഉദ്ദേശ അളവ് ( കിലോഗ്രാമിൽ) 


ഇ - ലേല 


എസ്റ്റേറ്റിന്റെ കാപ്പി 
പേര് 

ഉണക്ക 
(ഓർഗാനിക്) 


കുരുമുളക് കുരുമുളക് കാപ്പി 

ഉണക്ക് ( പൊള്ള ഉണക്ക് 
(ഓർഗാനിക് 

( ഓർഗാനിക്) 


കുരുമുളക് 

ഉണക്ക് 
(ഓർഗാനിക്) 


കുരുമുളക് കുരുമുളക് 
( പൊള്ള പൊടി 


തീയതികൾ 


2019-20 വർഷത്തിൽ സംഭരിച്ചത് 


2018-19 വർഷത്തിൽ സംഭരിച്ചത് 
7500 kg . 48.750 kg. 5.500 kg . 


തൂത്തംപാറ 


5300 kg. 


122 kg . 


6.5 kg. 


7.5 kg . 


4-6-2020 
12-6-2020 
22-6-2020 


No, C2-3813 /2019. 


13th May 2020. 


It is hereby notified for the general information of the public that organic coffee collected from Thoothampara 
Estate under this Division will be sold in e-Auction sale subject to detailed Auction sale conditions published in Kerala 
Gazette No. 39 Vol. IV dated 6-10-2015 of Additional Principal Chief Conservator of Forests ( Vigilance ), 
Thiruvananthapuram and other rules in force , as per furnished below . Those who wish to participate have to remit an 
amount of 30,000 as EMD as e-payment before the e -auction through MSTC Limited. Successful bidders will have to 
remit 35 % of the bid amount on the e -auction itself through e- payment. Successful bidders will have to remit the balance 
value, GST , Forest Development Tax , Income Tax and such other taxes that are prevailing at the time of e-auction within 
the stipulated time limit. 


276 


9th JUNE 2020 ] 


FOREST DEPARTMENT 


359 


E - auction documents and connected records are available in the website www.mstcecommerce.com . The Earnest 
Money Deposit should be submitted on e- payment/e - treasury /demand draft /MSTC through the internet online banking 
or through NEFT for other banks. For submission of e -auction visit the website www.mstcecommerce.com . All bids/e 
auction documents are to be submitted online only and in the designated online cover( s)/ envelope( s ) on the 
www.mstcecommerce.com website and e- auction documents submitted manually /through post will not be entertained . 

Online e- auction /bids are to be accompanied with relevant documents. e -Auction /bids received online without 
scanned copies of relevant documents will not be considered and shall be summarily rejected . Any further clarification on 
this e -auction can be obtained from NIC / the e- auction help desk number available in the www.mstcecommerce.com website 
and from the office of the Divisional Forest Officer, Nenmara during the office hours. Details regarding e-payment (Bidder s 
Bank Account No. where he/she is having core banking facility and email id ) should be submitted along with the e - auction 
documents . e - Auction documents without these details will not be accepted . Technical bid and financial bid shall be 
submitted in their respective designated online covers . The Forest Department will not be responsible for any 
inconvenience or loss to the bidder while uploading /downloading the bid . 

The bidders who wish to participate in the e- auction should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned Village Officer, or any other approved identity documents 
along with the EMD through online . Those who do not produce any approved Identity Card or Certificate will not be 
eligible to participate in the e -auction . 

The intending bidders should satisfy themselves about the quality and quantity of the materials put up for 
e -auction sale and no complaints will be entertained after the e -auction . Any further notification to the sale conditions that 
may be issued by the Government after the issuance of this notification will also be applicable to this e -auction . The 
unsold materials in the e -auction will be re - auctioned . Further details of e -auction sale will be available from this office 
( Phone No. 04923-243179, e -mail: dfo -nenmara.for @ kerala.gov.in .) or Nelliyampathy Range Office (Phone No. 04923-241014 ). 


TABLE 


Approximate Quantity (Kg) 


Collected during 2018-19 


Collected during 2019-20 


Name of 
Estate 


Organic 

Coffee 
(Dried ) 


Organic 
Pepper 
(Dried ) 


Organic 
Pepper 
( Polla ) 


Organic 

Coffee 
( Dried ) 


Organic 
Pepper 
(Dried ) 


Organic Peper E - auction 
Pepper Dust date 
(Polla ) 
6.5 Kg. 7.5 Kg. 4-6-2020 , 

12-6-2020 , 
22-6-2020 


Thoothampara 


7500 Kg. 


48.750 Kg. 


5.500 Kg. 


5300 Kg 


122 Kg. 


Office of the Divisional Forest Officer, 
Nenmara Division , Nenmara . 


(Sd.) 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


277 


